Kerala Gazette No. 51 dated 29th December 2020. 


PART Il 
COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 
ERNAKULAM DISTRICT 
മുവാറ്റുപുഴ റവമ്്യു ഡിവിഷണല്‍ ആഫീസറുടെ നടപടിര്രമം 
(ഹാജര്‍: കെ. ച്ര്ദരശേഖരന്‍ നായര്‍) 
(1) 
നമ്പര്‍ എ€-4661/2020/കെ.ഡിസ്‌. 2020 ഒക്ടോബര്‍ 1. 


വിഷയം ---1959-ലെ കേരള മുദ്രപ്രത നിയമം--വകുപ്പ്‌ 28 ൧-ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയിക്കുന്നത്‌--സംബന്ധിച്ച്‌. 





സൂചന:--(1) ശ്രീ. ആഗസ്റ്റിന്‍, എന്‍. എം., നെടിയാനിക്കുഴിയില്‍ വീട്‌, കക്കാട്‌, പിറവം 4-6-2020-ല്‍ സമര്‍പ്പിച്ച അപ്പീല്‍ 


അപേക്ഷ. 
(൭) മൂവാറ്റുപുഴ തഹശീല്‍ദാര്‍ (ഭൂരേഖുെ-യുടെ 25-8-2020-ലെ എ2-6550/20-00 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(൫) ലാന്റ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ 1.൧3-54674/18 നമ്പര്‍ പരിപ്രതം. 


മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 691/1-2, 691/1-3, 690/6-2 നമ്പരുകളില്‍പ്പെട്ട വസ്തുവിന്റെ തരംമാറ്റി വില 


പുനര്‍ നിര്‍ണ്ണയിച്ച്‌ കിട്ടുന്നതിന്‌ പരാമര്‍ശം (1) പ്രകാരം ശ്രീ. അഗസ്റ്റിന്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളത്‌. 


അപേക്ഷാ വസ്തു സര്‍വ്വേ നമ്പരുകള്‍ 690/6-2-ല്‍ല്‍ 03.63 ആര്‍ 691/1-2-ല്‍ 01.11 ആര്‍, 691/1-3-ല്‍ 6.48 ആര്‍ എന്നിങ്ങനെ 
ഉള്‍പ്പെട്ടിട്ടുള്ളതും ബി.ടി.ആര്‍. (പകാരം നിലമായി കിടക്കുന്നതും പിറവം സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 19-7-1986-ലെ 
1848/86-ാം നമ്പര്‍ തീറാധാര പ്രകാരം അപേക്ഷകന്‍ സിദ്ധിച്ചിട്ടുള്ളതും പിറവം വില്ലേജില്‍ 9219-ാം നമ്പര്‍ തണ്ടപ്പേര്‍ പ്രകാരം 


അപേക്ഷകന്റെ കൈവശത്തിലുള്ളതുമാണ്‌. 


അപേക്ഷാ വസ്തു ‘Residential plot with Municipal Road access’ aga HoQnolOlBoals}am] ആറൊന്നിന്‌ 
₹ 1,00,000 വില നിശ്ചയിച്ച്‌ ന്യായവില രജിസ്റ്ററില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളതാണെന്നും എന്നാല്‍ അപേക്ഷാ വസ്തുവിന്‌ സമാനമായി 
150 മീറ്റര്‍ അകലത്തില്‍ തെക്ക്‌ പടിഞ്ഞാറ്‌ വശത്ത്‌ സ്ഥിതി ചെയ്യുന്നതും സര്‍വ്വേ 690/4, 710/18 നമ്പരുകളില്‍പ്പെട്ടതുമായ വസ്തുവിന്‌ 
ഈ കാര്യാലയത്തിലെ 4-7-2019-ലെ നോട്ടിഫിക്കേഷന്‍ പ്രകാരം ആറൊന്നിന്‌ 70,000 രൂപയായി (വര്‍ദ്ധനവില്ലാതെ) പുനര്‍ 
നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും അപേക്ഷാ വസ്തുവിന്‌ “വെറ്റ്ലാന്റ്‌ ” (നിലം) ഇനത്തില്‍പ്പെടുത്തി ടി വില നിര്‍ണ്ണയിച്ചു നല്‍കാവുന്ന 


താണെന്നും പരാമര്‍ശം (2) പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) ശുപാര്‍ശ ചെയ്തിട്ടുള്ളതാണ്‌. 


ന്യായവില നിര്‍ണ്ണയത്തിലെ അപാകതകള്‍ 19859-ലെ കേരള മു്രപ്രത നിയമം വകുപ്പ്‌ 28 എ, പ്രസ്തുത നിയമത്തിന്‌ 
കീഴിലുള്ള 1959-ലെ കേരള സ്റ്റാമ്പ്‌ (ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍വാല്യു ഓഫ്‌ ലാന്‍ഡ്‌?) ചട്ടം (3) എന്നിവ പ്രകാരം ന്യായവില 


നിര്‍ണ്ണയിച്ച്‌ ചട്ടം (4) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്‌. 


മേല്‍ സാഹചരൃത്തില്‍ പരാമര്‍ശം (2) ശുപാര്‍ശയുടെയും പരാമര്‍ശം (3) പ്രകാരമുള്ള പരിപത്രത്തിന്റെയും അടിസ്ഥാനത്തില്‍, 
2010-ല്‍ സ്യായവില വിജ്ഞാപനം ചെയ്തപ്പോള്‍ ക്ലാസിഫിക്കേഷനില്‍ വന്ന പിശകുമൂലമുണ്ടായ ന്യായവില പുനര്‍ നിര്‍ണ്ണയിച്ച്‌ 


താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു. 
ഉത്തരവ്‌ 


മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 690/6-2-ല്‍പ്പെട്ട 3.63 ആര്‍ 691/1-2-ല്‍ 1.11 ആര്‍ 691/1-3 ല്‍ 6.48 ആര്‍ 
വസ്തുക്കള്‍ “വെറ്റ്‌ ലാന്റ്‌ ' കാറ്റഗറിയില്‍ ആര്‍ ഒന്നിന്‌ ₹ 70,000 (എഴുപതിനായിരം) (വര്‍ദ്ധനവ്‌ ഇല്ലാതെ) ന്യായവില പുനര്‍നിര്‍ണ്ണയിച്ച്‌ 


ഇതിനാല്‍ ഉത്തരവാകുന്നു. ടി ന്യായവില ഓഈദ്യോ ഗിക ഗസറ്റില്‍ വിജ്ഞാപനം ചെയ്യുന്നതാണ്‌. 


Gaz. No. 51/2020/DTP/CLR (Fair Value-Supplement). 


209 


2 
Form ‘A’ 
[See Rule 4] 
NOTIFICATION 
No. A8-4661/2020/K.Dis. ist October 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule (4) of Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, therefore, it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned against 


each, shall be as shown against it in Column (11) thereof. 


SCHEDULE 


District—Ermakulam. 














Taluk—Muvattupuzha. Village—Piravam. 
Name of 
൭7. Sy. Sub Re-Sy.— Re-Sy. Re-Sy. — Panchayath/ —_ Local Body Name Classification FairValue 
No. No. Division — Block No. Sub Div. Municipality/ Panchayath/ and by use per Are 
No. No. Corporation Municipality/ No. of z 
Corporation Ward 
dg ൭) ൪) (4) റ) (6) (7) (8) (9) (10) a) 
690 6-2 Wet Land 70,000 
691 1-2 NA NA NA = Municipality Piravam Kakkad (E) 3. Wet Land 70,000 
691 1-3 Wet Land 70,000 
(2) 
നമ്പര്‍ എ9-4662/2020/കെ.ഡിസ്‌. 2020 ഒക്ടോബര്‍ 1. 


വിഷയം :--1959-ലെ കേരള മുദ്രപ്രത നിയമം--വകുപ്പ്‌ 28 ൧--ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയിക്കുന്നത്‌--സംബന്ധിച്ച്‌. 





സൂചന:--(1) ശ്രീ. ജോര്‍ജ്‌, എന്‍. എം. നെടിയാനിക്കുഴിയില്‍ വീട്‌, കക്കാട്‌, പിറവം 4-6-2020-ല്‍ സമര്‍പ്പിച്ച അപ്പീല്‍ 
അപേക്ഷ. 


(2) മൂവാറ്റുപുഴ തഹശീല്‍ദാര്‍ (ഭൂരേഖു-യുടെ 24-8-2020-ലെ എ2-66551/20-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(൫) ലാന്റ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ 1.1%൧.3-54674/18 നമ്പര്‍ പരിപ്രതം. 


മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 691/1-1, 691/1-3 നമ്പരുകളില്‍പ്പെട്ട വസ്തുവിന്റെ തരംമാറ്റി ന്യായവില 
പുനര്‍ നിര്‍ണ്ണയിക്കണമെന്ന്‌ ആവശ്യപ്പെട്ടാണ്‌ പരാമര്‍ശം (1) പ്രകാരം ശ്രീ. ജോര്‍ജ്‌ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളത്‌. 


അപേക്ഷാ വസ്തു പിറവം വില്ലേജ്‌ സര്‍വ്വേ 691/1-2-ല്‍പ്പെട്ട 8.90 ആര്‍, 691/1-3-ല്‍ 2.32 ആര്‍ എന്നിങ്ങനെ 
ഉള്‍പ്പെടിട്ടുള്ളതും ബി.ടി.ആര്‍. പ്രകാരം നിലമായിട്ടുള്ളതും പിറവം സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 1416/86-ാ൦ നമ്പര്‍ ആധാര 
(പകാരം അപേക്ഷകന്‍ സിദ്ധിച്ചിട്ടുള്ളതും പിറവം വില്ലേജ്‌ 8838-ാ൦ നമ്പര്‍ തണ്ടപ്പേര്‍ (്രകാരം അപേക്ഷകന്റെ 
കൈവശത്തിലുള്ളതാണെന്നും പരാമര്‍ശം (2) പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 


MJomaie celqyrles Grealssxo aMsm} ‘Residential plot with Municipal Road access’ എന്ന കാറ്റഗറിയില്‍പ്പെടുത്തി 
ആറൊന്നിന്‌ ₹ 1,00,000 വില നിശ്ചയിച്ചിട്ടുള്ളതായും എന്നാല്‍ അപേക്ഷാ വസ്തുവിന്‌ സമാനമായി അപേക്ഷാ വസ്തുവിന്റെ 
തെക്ക്‌ പടിഞ്ഞാറ്‌ വശത്ത്‌ 150 മീറ്റര്‍ അകലത്തില്‍ സ്ഥിതി ചെയ്യുന്നതുമായ സര്‍വ്വേ 690/4, 710/18 നമ്പര്‍ വസ്തുക്കള്‍ക്ക്‌ 
ആറൊന്നിന്‌ ₹ 270,000 വിലയായി പൂനര്‍ നിശ്ചയിച്ച്‌ ഈ കാര്യാലയത്തില്‍ നിന്നും 4-7-2019-ലെ എ9-4404/1-ോം നമ്പരായി 
നോട്ടിഫിക്കേഷന്‍ നല്‍കിയിട്ടുള്ളതായും ആയതിന്റെ അടിസ്ഥാനത്തില്‍ അപേക്ഷാ വസ്തുവും നിലമിനത്തില്‍പ്പെടുത്തി 
ആറൊന്നിന്‌ ₹ 270,000 വില നിശ്ചയിക്കാവുന്നതാണെന്ന്‌ പരാമര്‍ശം (2) (പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) ശുപാര്‍ശ 
ചെയ്തിട്ടുള്ളതാണ്‌. 


210 


3 


ന്യായവില നിര്‍ണ്ണയത്തിലെ അപാകതകള്‍ 1959-ലെ കേരള മുദ്രപ്രത നിയമം വകുപ്പ്‌ 28 എ, പ്രസ്തുത നിയമത്തിന്‌ 
കീഴിലുള്ള 1959-ലെ കേരള സ്റ്റാമ്പ്‌ (ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍വാല്യു ഓഫ്‌ ലാന്‍ഡ്‌) ചട്ടം (ദ) എന്നിവ പ്രകാരം ന്യായവില 
നിര്‍ണ്ണയിച്ച്‌ ചട്ടം (4) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്‌. 


മേല്‍ സാഹചരൃത്തില്‍ പരാമര്‍ശം (2) ശുപാര്‍ശയുടെയും പരാമര്‍ശം (3) പ്രകാരമുള്ള പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തില്‍ 
2010-ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോള്‍ ക്ലാസിഫിക്കേഷനില്‍ വന്ന പിശകുമൂലമുണ്ടായ ന്യായവില പുനര്‍ നിര്‍ണ്ണയിച്ച്‌ 
താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു. 


ഉത്തരവ്‌ 


മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 691/1-1-ല്‍ പ്പെട്ട 08.90 ആര്‍ 691/1-3-ല്‍ 02.32 ആര്‍ എന്നിങ്ങനെ 
ഉള്‍പ്പെട്ടിട്ടുള്ള വസ്തുക്കള്‍ “വെറ്റ്‌ ലാന്റ്‌ ” എന്ന ക്ലാസിഫിക്കേഷനില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ ₹ 20,000 (എഴുപതിനായിരം) 
(വര്‍ദ്ധനവ്‌ ഇല്ലാതെ) വില നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


Form ‘A’ 
[See Rule 4] 
NOTIFICATION 


No. A8-4662/2020/K.Dis. Ist October 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule (4) of Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, Therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned 
against each, shall be as shown against it in column (11) thereof. 


SCHEDULE 


District—Emakulam. 














Taluk—Muvattupuzha. Village—Piravam. 
Name of 
Si Sy. Sub Re-Sy.— Re-Sy. Re-Sy.  Panchayath/ —__ Local Body Name Classification FairValue 
No. No. Division — Block No. Sub Div. Municipality/ Panchayath/ and by use per Are 
No. No. Corporation Municipality/ No. of z 
Corporation Ward 
MD ൭) (3) (4) റ) ©) ) (8) (9) (10) വ) 
691 1-1 
NA NA NA Municipality നഷ © Kakkad (gE) Wet Land 70,000 
691 13 Wet Land 70,000 
(3) 
നമ്പര്‍ എ8-4741/2020/കെ.ഡിസ്‌. 2020 ഒക്ടോബര്‍ 1. 


വിഷയം :--1959-ലെ കേരള മുദ്രപ്രത നിയമവകുപ്പ്‌ 28 ൧-ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയിക്കുന്നത്‌--സംബന്ധിച്ച്‌. 





സൂചന (1) ശ്രീ. ഓസേഫ്‌. എന്‍. എം., നെടിയാനിക്കുഴിയില്‍ വീട, കക്കാട്‌, പിറവം 4-6-2020-ല്‍ സമര്‍പ്പിച്ച അപ്പീല്‍ 
അപേക്ഷ. 
(൭) മൂവാറ്റുപുഴ തഹശീല്‍ദാര്‍ (ഭൂരേഖു-യുടെ 27-8-2020-ലെ എ2-6550/20-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 
(൫) ലാന്റ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ 1.1%4.3-54674/18 നമ്പര്‍ പരിപ്രതം. 
മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 691/1-2-ല്‍പ്പെട്ട വസ്തുവിന്റെ തരംമാറ്റി ന്യായവില 
പുനര്‍ നിര്‍ണ്ണയിക്കണമെന്ന്‌ ആവശ്യപ്പെട്ടാണ്‌ പരാമര്‍ശം (1) പ്രകാരം ശ്രീ. ഓസേഫ്‌ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളത്‌. 
പിറവം വില്ലേജ്‌ സര്‍വ്വേ 691/1-2-ല്‍പ്പെട്ട 11.23 ആര്‍ വസ്തു , ബി.ടി.ആര്‍. പ്രകാരം നിലമായിട്ടുള്ളതും പിറവം 
സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 1850/86-ാ൦ നമ്പര്‍ ആധാര പ്രകാരം അപേക്ഷകന്‍ സിദ്ധിച്ചിട്ടുള്ളതും പിറവം വില്ലേജ്‌ 10248-90 
നമ്പര്‍ തണ്ടപ്പേര്‍ പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലുള്ളതാണെന്നും പാമര്‍ശം (2) പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) റിപ്പോര്‍ട്ട്‌ 


ചെയ്തിട്ടുണ്ട്‌. 


211 


4 


BQEataHo AT, ‘Residential plot with Municipal Road Access’ aga Ho9QNMNOIGoalsyom ₹ 1,00,000 വില 
നിശ്ചയിച്ച്‌ ന്യായവില രജിസ്റ്ററില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളതാണെന്നും എന്നാല്‍ അപേക്ഷാ വസ്തുവിന്‌ സമാനമായി അപേക്ഷാ 
വസ്തുവില്‍ നിന്നും 180 മീറ്റര്‍ അകലത്തില്‍ സ്ഥിതി ചെയ്യുന്നതുമായ സര്‍വ്വേ 690/4, 710/18 നമ്പര്‍ വസ്തുക്കള്‍ക്ക്‌ ഈ 
കാര്യാലയത്തിലെ 4-7-2019-ലെ ഉത്തരവ്‌ പ്രകാരം നിലം ഈനത്തില്‍പ്പെടുത്തി ₹ 70,000 വില പുനര്‍ നിശ്ചയിച്ചിട്ടുള്ളതായും 
അപേക്ഷാ വസ്തുവിനും ടി നിലം എന്ന ക്ാറ്റഗറിയില്‍പ്പെടുത്തി ₹ 70,000 വില നിര്‍ണ്ണയിക്കാവുന്നതാണെന്നും 
പരാമര്‍ശം (2) പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) ശുപാര്‍ശ ചെയ്തിട്ടുള്ളതാണ്‌. 

ന്യായവില നിര്‍ണ്ണയത്തിലെ അപാകതകള്‍ 1989-ലെ കേരള മുദ്രപ്രത നിയമം വകുപ്പ്‌ 28 എ, പ്രസ്തുത നിയമത്തിന്‌ 
കീഴിലുള്ള 1959-ലെ കേരള സ്റ്റാമ്പ്‌ (ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍വാല്യു ഓഫ്‌ ലാന്‍ഡ്‌?) ചട്ടം (3) എന്നിവ പ്രകാരം ന്യായവില 
നിര്‍ണ്ണയിച്ച്‌ ചട്ടം (4) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്‌. 

മേല്‍ സാഹചര്യത്തില്‍ പരാമര്‍ശം (2) ശുപാര്‍ശയുടെയും പരാമര്‍ശം (3) പ്രകാരമുള്ള പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തില്‍, 
2010-ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോള്‍ ക്ലാസിഫിക്കേഷനില്‍ വന്ന പിശകുമൂലമുണ്ടായ ന്യായവില 


പുനര്‍ നിര്‍ണ്ണയിച്ച്‌ താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു. 
ഉത്തരവ്‌ 


മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 691/1-2-ല്‍പ്പെട്ട 1123 ആര്‍ വസ്തു വെറ്റ്‌ ലാന്റ്‌ ' എന്ന ക്ലാസിഫിക്കേഷനില്‍ 


ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ ₹ 70,000 (എഴുപതിനായിരം) (വര്‍ദ്ധനവ്‌ ഇല്ലാതെ) വില നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


Form ‘A’ 
[See Rule 4] 
NOTIFICATION 
No. A8-4741/2020/K.Dis. Ist October 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule (4) of Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, Therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned 
against each, shall be as shown against it in column (11) thereof. 


SCHEDULE 


District—Ernakulam. 





Taluk—Muvattupuzha. Village—Piravom. 
Name of 
Sl Sy. Sub 4-൭. ൧൭.9. Re-Sy. — Panchayath/ — Local Body Name Classification FairValue 
No. No. Division — Block No. Sub Div. Municipality/ Panchayath/ and by use per Are 
No. No. Corporation Municipality/ No. of z 


Corporation Ward 





൮) @ (3) (4) റ) ©) (ഗ) (8) (9) (10) dD) 





691 1-2 NA NA NA = Municipality Piravam Kakkad (E) 3 Wet Land 70,000 





212 


(4) 


നമ്പര്‍ എ8-4494/2020. 2020 ഒക്ടോബര്‍ 12. 


വിഷയം :--1959-ലെ കേരള മു്രപ്രത നിയമം ഭൂമിയുടെ സ്യായവില പുനര്‍ നിര്‍ണ്ണയിക്കുന്നത്‌---സംബന്ധിച്ച്‌. 





സൂചന--(1) ശ്രീ. സേവ്യര്‍, 5/0 ഓസേഫ്‌ വര്‍ക്കി, കളപ്പുരക്കുടി, നാടുകാണികര, കീരമ്പാറ 16-3-2020-ല്‍ സമര്‍പ്പിച്ച 


അപേക്ഷ. 
(2) കോതമംഗലം തഹസീല്‍ദാര്‍ (ഭൂരേഖ) യുടെ 19-8-2020-ലെ എഫ്‌ട-3471/20-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(൫) ലാന്റ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ 1.1%൧3-54674/18 നമ്പര്‍ പരിപ്രതം. 


കോതമംഗലം താലൂക്ക്‌, കീരമ്പാറ വില്ലേജ്‌, സര്‍വ്വേ ദാ6/൧/1-ല്‍പ്പെട്ട 12.15 ആര്‍, 2.02 ആര്‍ വസ്തുക്കളുടെ ന്യായവില 
നിര്‍ണ്ണയിച്ചു കിട്ടുന്നതിനായി പരാമര്‍ശം (1) പ്രകാരം ശ്രീ. സേവ്യര്‍ 5/0 ഓസേഫ്‌ വര്‍ക്കി, കളപ്പുരക്കുടി, നാടുകാണിസക്കര 


എന്നയാള്‍ അപേക്ഷ സമര്‍പ്പിച്ചട്ടുള്ളതാണ്‌. 


അപേക്ഷാ വസ്തു സര്‍വ്വേ 326/12൧-1-ല്‍ പ്പെട്ടതും 12.15 ആര്‍ 2.02 ആര്‍ എന്നിങ്ങനെ ആകെ 14.17 ആര്‍ വസ്തുക്കള്‍ 
കീരമ്പാറ വില്ലേജില്‍ 79൩ാം നമ്പര്‍ തണ്ടപ്പേര്‍ പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലും കരംതീരുവയിലും ഉള്ളതാണ്‌. പ്രസ്തുത 
വസ്തു ബി.ടി.ആര്‍. പ്രകാരം പുറമ്പോക്കായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നും വില നിശ്ചയിച്ചിട്ടില്ലാത്തതാണെന്നും പരാമര്‍ശം 
(2) പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) റിപ്പോര്‍ട്ട്‌ ചെയ്ത്ട്ടുള്ളതാണ്‌ കീരമ്പാറ വില്ലേജില്‍ സര്‍വ്വേ 326/1-A നമ്പരില്‍പ്പെട്ടതും 
ബി.ടി.ആര്‍ പ്രകാരം പാറപുറമ്പോക്ക്‌ ഭൂമിയായിട്ടുള്ളതുമായ 26.64.84 ഹെക്ടര്‍ വിസ്തീര്‍ണ്ണം വരുന്ന വസ്തുവില്‍ 50 സെന്റ്‌ 
വസ്തു അപേക്ഷകന്റെ പിതാവ്‌ ഓസേഫ്‌ വര്‍ക്കി പേരില്‍ 1൧. 30/84 നമ്പര്‍ പതിവ്‌ നടപടി പ്രകാരം പട്ടയം ലഭിച്ച്‌ കൈവശം 
വച്ച്‌ വന്നിരുന്നതും ടിയാന്റെ കാലശേഷം കോതമംഗലം സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 25-8-2008-ലെ 6181/08 നമ്പര്‍ ആധാര 
(പ്രകാരം അപേക്ഷകന്‍ 35 സെന്റ്‌ (14.17 ആര്‍) വസ്തു കൈവശം ലഭിച്ചിട്ടുള്ളതാണെന്നും കിഴുക്കാംതൂക്കായി കിടക്കുന്ന അപേക്ഷാ 
വസ്തുവില്‍ അപേക്ഷകന്‍ വീട്‌ വെച്ച്‌ താമസിച്ചു വരുന്നതാണെന്നും പരാമര്‍ശം (2) പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) റിപ്പോര്‍ട്ട്‌ 


ചെയ്തിട്ടുള്ളതാണ്‌. 


അപേക്ഷാ വസ്തുവിന്‌ സമാനമായി കിടക്കുന്ന സര്‍വ്വേ 323/൧ നമ്പരില്‍ ഉള്‍പ്പെട്ട്വരുന്ന വസ്തുവിന്‌ ന്യായവില 
രജിസ്റ്ററില്‍ ₹ 25,000 വില നിശ്ചയിച്ചിട്ടുള്ളതായും ആയതിനാല്‍ അപേക്ഷാ വസ്തുവിന്‌ 1൦ടിഠിസ്ഥ്ലി 0101 സ Panchayath 
Road Access’ aga വിഭാഗത്തില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ ₹ 25,000 ന്യായവില നിശ്ചയിച്ച്‌ നല്‍കാവുന്നതാണെന്നും 


പരാമര്‍ശം (2) പ്രകാരം ശുപാര്‍ശ ചെയ്തിട്ടുള്ളതാണ്‌. 


സ്യായവില നിര്‍ണ്ണയത്തിലെ അപാകതകള്‍, 1959-ലെ കേരള മുദ്രപ്രത നിയമം വകുപ്പ്‌ 28 എ, പ്രസ്തുത നിയമത്തിന്‍ 
കീഴിലുള്ള 1995-ലെ കേരള സ്റ്റാമ്പ്‌ (ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍വാല്യു ഓഫ്‌ ലാന്‍ഡ്‌?) ചട്ടം (3) എന്നിവ പ്രകാരം ന്യായവില 


നിര്‍ണ്ണയിച്ചു ചട്ടം (4) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്‌. 


മേല്‍ സാഹചര്യത്തില്‍ പരാമര്‍ശം (2) ശുപാര്‍ശയുടേയും പരാമര്‍ശം (3) പ്രകാരമുള്ള പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തില്‍, 
2010-ലെ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോള്‍ ക്ലാസിഫിക്കേഷനില്‍ വന്ന പിശകുകളും അതുമൂലമുണ്ടായ വില നിര്‍ണ്ണയവുമായി 


പരിഗണിച്ച്‌ ചുവടെ ചേര്‍ക്കുന്ന വിധം ഉത്തരവാകുന്നു. 
ഉത്തരവ്‌ 


കോതമംഗലം താലൂക്ക്‌, കീരമ്പാറ വില്ലേജ്‌, സര്‍വ്വേ 326/12-1-ല്‍ പ്പെട്ട 14.17 ആര്‍ വസ്തുവിന്‌ ‘Residential plot with 
Panchayath Road Access’ aga ഗണത്തില്‍ ഉള്‍പ്പെടുത്തി ആര്‍ ഒന്നിന്‌ ₹ 25,000 (ഇരുപത്തി അയ്യായിരം) (വര്‍ദ്ധനവ്‌ ഇല്ലാതെ) 


ന്യായവില പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. ടി ന്യായവില ഓഈദ്യോ ഗിക ഗസറ്റില്‍ വിജ്ഞാപനം ചെയ്യുന്നതാണ്‌. 


Gaz. No. 51/2020/DTP/CLR (Fair Value-Supplement). 


213 


6 


Form ‘A’ 
[See Rule 4] 
NOTIFICATION 
No. A8-4494/2020/K.Dis. 12th October 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 (A) of the Kerala Stamp 
Act, 1959 read with Rule (4) of Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned 
against each, shall be as shown against it in column (11) thereof. 


SCHEDULE 


District—Emakulam. 











Taluk—Kothamangalam. Village—Keerampara. 
Name of 

Sl Sy. Sub 46-൭൮. ൧൭.9. Re-Sy. — Panchayath/ —_ Local Body Name Classification FairValue 
No. No. Division — Block No. Sub Div. Municipality/ Panchayath/ and by use per Are 

No. No. Corporation Municipality/ No. of (൪) 

Corporation Ward 

MD ൭) (3) (4) റ) ©) ) (8) (9) (10) വ) 

326 1A-1 NA NA NA Panchayath Keerampara Nadukani-8 Residential 25,000 
plot with 
Corp./Mun./ 


Pan. road access 





(5) 


നമ്പര്‍ എ9-4663/2020. 2020 ഒക്ടോബര്‍ 12. 


വിഷയം :--1959-ലെ കേരള മുദ്രപര്ര നിയമം൦---ഭൂമിയുടെ ന്യായവില പുനര്‍ നിര്‍ണ്ണയിക്കുന്നത്‌---സംബന്ധിച്ച്‌. 





സൂചന:--(1) ശ്രീ. സെബാസ്റ്റ്യന്‍, എന്‍. എം., നെടിയാനിക്കുഴിയില്‍ വീട്‌, പിറവം സമര്‍പ്പിച്ച അപ്പീല്‍ അപേക്ഷ. 
(2) മൂവാറ്റുപുഴ തഹശീല്‍ദാര്‍ (ഭൂരേഖ) യുടെ 25-8-2020-ലെ എ2-6552/20-ാ൦ നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


(൫) ലാന്റ്‌ റവന്യൂ കമ്മീഷണറുടെ 11-2-2019-ലെ 1.14.3-54674/18 നമ്പര്‍ പരിപ്രതം. 


മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 691/1-2, 691/1-3 നമ്പരുകളില്‍പ്പെട്ട വസ്തുവിന്റെ ന്യായവില 
പുനര്‍ നിര്‍ണ്ണയിച്ച്‌ കിട്ടുന്നതിനായി സൂചന (1) പ്രകാരം അപേക്ഷ സമര്‍പ്പിച്ചിടടുള്ളതാണ്‌. 


അപേക്ഷാ വസ്തുവായ സര്‍വ്വേ 691/1-2-ല്‍ ഉള്‍പ്പെടുന്ന 05.87 ആര്‍. വസ്തു പിറവം സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 
1852/86-ാം നമ്പര്‍ ആധാര്രപ,്രകാരവും സര്‍വ്വേ 691/1-3-ല്‍ പ്പെടുന്ന 3.64 ആര്‍., 691/1-3-ല്‍ പ്പെടുന്ന 1.22 ആര്‍. എന്നീ വസ്തുക്കള്‍ 
പിറവം സബ്‌ രജിസ്ട്രാര്‍ ഓഫീസിലെ 1415/2016-ാം൦ നമ്പര്‍ ആധാര പ്രകാരവും അപേക്ഷകന്‍ സിദ്ധിച്ചിട്ടുള്ളതും 5221-90 Maud 
തണ്ടപ്പേര്‍ പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലുള്ളതും ബി.ടി.ആര്‍. പ്രകാരം “നിലം” ഇനത്തില്‍പ്പെട്ടതുമാണെന്ന്‌ പരാമര്‍ശം (2) 
പ്രകാരം തഹശീല്‍ദാര്‍ (ഭൂരേഖ) റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുള്ളതാണ്‌. 


അപേക്ഷാ വസ്തു ‘Residential plot with Municipal Road ൧ഠ൦ടട' എന്ന്‌ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളതായും 
ന്യായവില രജിസ്റ്ററില്‍ ആറൊന്നിന്‌ ₹ 100,000 വില നിശ്ചയിച്ചിട്ടുള്ളതാണെന്നും എന്നാല്‍ അപേക്ഷാ വസ്തുവിന്‌ സമാനമായി 
അപേക്ഷാ വസ്തുവില്‍ നിന്നും 150 മീറ്റര്‍ മാത്രം അകലത്തില്‍ സ്ഥിതിചെയ്യുന്ന സര്‍വ്വേ 690/4, 710/18 നമ്പര്‍ വസ്തുക്കള്‍ക്ക്‌ 
ആറൊന്നിന്‌ ₹ 270,000 നിരക്കില്‍ “നിലം” ഇനത്തില്‍ ന്യായവില നിര്‍ണ്ണയിച്ച്‌ ഈ കാര്യാലയത്തില്‍ നിന്നും ഉത്തരവ്‌ 
നല്‍കിയിട്ടുള്ളതായും ടി വില അപേക്ഷാ വസ്തുവിനും നിശ്ചയിച്ച്‌ ന്യായവില പുനര്‍ നിര്‍ണ്ണയിക്കാമെന്നും പരാമര്‍ശം (2) പ്രകാരം 
തഹശില്‍ദാര്‍ (ഭൂരേഖ) ശുപാര്‍ശ ചെയ്തിട്ടുള്ളതാണ്‌. 


ന്യായവില നിര്‍ണ്ണയത്തിലെ അപാകതകള്‍, 1959-ലെ കേരള മു്രപ്രത നിയമം വകുപ്പ്‌ 28 എ, പ്രസ്തുത നിയമത്തിന്‍ 
കീഴിലുള്ള 1995-ലെ കേരള സ്റ്റാമ്പ്‌ (ഫിക്സേഷന്‍ ഓഫ്‌ ഫെയര്‍വാല്ലു ഓഫ്‌ ലാന്‍ഡ്‌) ചട്ടം (3) എന്നിവ പ്രകാരം ന്യായവില 
നിര്‍ണ്ണയിച്ച്‌ ചട്ടം (4) പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തേണ്ടതാണ്‌. 


214 


7 


മേല്‍ സാഹചര്യത്തില്‍ പരാമര്‍ശം (2) ശുപാര്‍ശയുടെയും പരാമര്‍ശം (3) പ്രകാരമുള്ള പരിപ്രതത്തിന്റെയും അടിസ്ഥാനത്തില്‍, 
2010-ല്‍ ന്യായവില വിജ്ഞാപനം ചെയ്തപ്പോള്‍ ക്ലാസിഫിക്കേഷനില്‍ വന്ന പിശകുകളും അതുമൂലമുണ്ടായ വില നിര്‍ണ്ണയവുമായി 


പരിഗണിച്ച്‌ ചുവടെ ചേര്‍ക്കുന്ന വിധം ഉത്തരവാകുന്നു. 
ഉത്തരവ്‌ 


മൂവാറ്റുപുഴ താലൂക്ക്‌, പിറവം വില്ലേജ്‌, സര്‍വ്വേ 691/1-2-ല്‍പ്പെട്ട 5.87 ആര്‍ 691/1-3-ല്‍ 3.64 ആര്‍ 691/1-3-ല്‍ 1.72 ആര്‍ 
വസ്തുക്കള്‍ “വെറ്റ്‌ ലാന്റ്‌” കാറ്റഗറിയില്‍ ആര്‍ ഒന്നിന്‌ ₹ 70,000 (എഴുപതിനായിരം) (വര്‍ദ്ധനവ്‌ ഇല്ലാതെ) ന്യായവില 


പുനര്‍നിര്‍ണ്ണയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. ടി ന്യായവില ഓഈദ്യോ ഗിക ഗസറ്റില്‍ വിജ്ഞാപനം ചെയ്യുന്നതാണ്‌. 


Form ‘A 


[See Rule 4] 


NOTIFICATION 
No. A8-4663/2020/K.Dis. 12th October 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 (A) of the Kerala Stamp 


Act, 1959 read with Rule (4) of Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; 


Now, Therefore, it is hereby made known to the public that the fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re-survey numbers of the Village and Taluk mentioned 


against each, shall be as shown against it in column (11) thereof. 


SCHEDULE 


District—Ermakulam. 





Taluk—Muvattupuzha. Village—Piravam. 
Name of 
Si Sy. Sub Re-Sy.— Re-Sy. Re-Sy. — Panchayath/ —_ Local Body Name Classification FairValue 
No. No. Division — Block No. Sub Div. Municipality/ Panchayath/ and by use per Are 
No. No. Corporation Municipality/ No. of z 


Corporation Ward 











൮) ൭) ൪) (4) റ) (6) (7) (8) (9) (10) a) 
1 691 1-2 Wet Land 70,000 
NA NA NA Muncipality Piravam Kakkad (E) 3 
691 1-3 Wet Land 70,000 
Revenue Divisional Office, (Sd.) 
Moovattupuzha. Revenue Divisional Officer. 


215 


8 
KASARAGOD DISTRICT 


കാസര്‍ഗോഡ്‌ റവന്യു ഡിവിഷണല്‍ ഓഫീസറുടെ നടപടിര്രമം 
(ഹാജര്‍ : ഷംസുദീന്‍, വി. ജെ. 1/൦ ) 
(1) 
നമ്പര്‍ ബി2-2328/2019. 2020 സെപ്റ്റംബര്‍ 28. 
വിഷയം:--കേരള മുര്രപ്പ്രത നിയമം 1959---സെക്ഷന്‍ 28എ--ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌ സംബന്ധിച്ച്‌. 

സൂചന (1) അസാധാരണ ഗസ്റ്റ്‌ വിജ്ഞാപന നമ്പര്‍ 515 (21), തീയതി 6-3-2010. 

(2) ശ്രീ. നാരായണ നായ്ക്ക്‌ 5/0 ്രീനിവാസ നായ്ക്‌, മുങ്ക്ളിക്കാന വീട്‌ എന്നയാള്‍ സമര്‍പ്പിച്ച 


അപേക്ഷയില്‍ മഞ്ചേശ്വരം തഹശീല്‍ദാര്‍ 15-11-2019, 29-2-2020 എന്നീ തീയതികളില്‍ സമര്‍പ്പിച്ച ജി2-10426/19 
നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


ബദിയടുക്ക സബ്‌ രജിസ്ര്രാര്‍ ഓഫീസിലെ 4968 /2011-ാം നമ്പര്‍ ദാനാധാരപ്രകാരം ശരീ. നാരായണ നായ്ക്ക്‌ s/o 
ശ്രീനിവാസ്‌ നായ്ക്‌ പേര്‍ക്ക്‌ സിദ്ധിച്ച മഞ്ചേശ്വരം താലൂക്കിലെ കാട്ടുകുക്കെ വില്ലേജില്‍ ഉള്‍പ്പെട്ട റീ സര്‍വ്വേ നമ്പര്‍ 
ദ3ട-ല്‍പ്പെട്ട 4.48 ഏക്കര്‍ വസ്തുവിന്‌ സ്യായവില നിര്‍ണ്ണയിക്കുന്നതിന്‌ സമര്‍പ്പിച്ച അപേക്ഷയില്‍ സൂചന (2) പ്രകാരം മഞ്ചേശ്വരം 
തഹശീല്‍ദാര്‍ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുണ്ട്‌. 


രേഖകള്‍ പരിശോധിച്ചതില്‍ ടി സ്ഥലം നിലമാണെന്നും കായ്ഫലമുള്ള തെങ്ങ്‌, കവുങ്ങ്‌ എന്നിവ കൃഷി ചെയ്തു 
വരുന്നതായും സൂചന (2) പ്രകാരം മഞ്ചേശ്വരം തഹശീല്‍ദാര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. ടി സ്ഥലം ഗാര്‍ഡന്‍ ലാന്‍ഡ്‌ വിത്ത്‌ 
റോഡ്‌ ആക്‌സസ്‌ ഇനത്തില്‍പ്പെട്ടതാണെന്നും ടി വസ്തുവിന്‌ സമാനമായ റീ സര്‍വ്വേ നമ്പര്‍ 336 ആണെന്നും ആയതിന്‌ 
ആറൊന്നിന്‌ ₹ 18,000 കാണുന്നതായും കാട്ടുകുക്കെ വില്ലേജ്‌ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. 


ഈ കാര്യാലയത്തിലെ ജൂനിയര്‍ സൂപ്രണ്ട്‌ സ്ഥലപരിശോധന നടത്തി റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചതില്‍ ടി സ്ഥലം അടങ്കല്‍ 
രജിസ്റ്ററില്‍ “0/൦ 1.൧0" എന്നും ഫെയര്‍വാല്യു രജിസ്റ്ററില്‍ “ധസണസബ്ച്‌ 110ണ്ബ എന്നും രേഖപ്പെടുത്തി കാണുന്നതായും 
നിലവിലെ ‘Classification by use Garden Land with private road ൭ടേട' ആണെന്നും കവുങ്ങ്‌ കൃഷി ചെയ്തു 
വരുന്നതായും പരാമര്‍ശിച്ചിട്ടുണ്ട്‌. മേല്‍ സ്ഥലത്തിന്റെ സമാന സ്വഭാവത്തിലുള്ളതും സമീപത്തുള്ളതുമായ ഗാര്‍ഡന്‍ ലാന്റ്‌ വിത്ത്‌ 
പ്രൈവറ്റ്‌ റോഡ്‌ ആക്സസ്‌ ഇനത്തില്‍പ്പെടുത്തി ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്നും ജൂനിയര്‍ സൂപ്രണ്ട്‌ റിപ്പോര്‍ട്ട്‌ 
ചെയ്തിട്ടുണ്ട്‌. വില്ലേജ്‌ ഓഫീസറുടെ റിപ്പോര്‍ട്ട്‌ (്രകാരം ടി വസ്തു ഗാര്‍ഡന്‍ ലാന്‍ഡ്‌ വിത്ത്‌ പ്രൈവറ്റ്‌ റോഡ്‌ 
ആക്സസ്‌ കാറ്റഗറിയില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ TF 18,000 നിശ്ചയിക്കാവുന്നതാണെന്ന്‌ കാണുന്നു. 


മേല്‍ സാഹചര്യത്തില്‍ മഞ്ചേശ്വരം താലൂക്ക്‌, കാട്ടുകുക്കെ വില്ലേജ്‌ റീ സര്‍വ്വേ നമ്പര്‍ 335-ല്‍പ്പെട്ട ഭൂമിക്ക്‌ ഗാര്‍ഡന്‍ ലാന്റ്‌ 
വിത്ത്‌ പ്രൈവറ്റ്‌ റോഡ്‌ ആക്‌സസ്‌ കാറ്റഗറിയില്‍ ഉള്‍പ്പെടുത്തി ആറൊന്നിന്‌ ZT 18,000 (പതിനെട്ടായിരം രൂപ മാത്രം) നിരക്കില്‍ 
ന്യായവില നിശ്ചയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


സര്‍ക്കാര്‍ ഉത്തരവ്‌ (പി) നമ്പര്‍ 47/2020/റ്റി.ഡി. തീയതി 31-3-2020 പ്രകാരമുള്ള വര്‍ദ്ധനവ്‌ കൂടി നിലവിലെ ന്യായവിലയ്ക്ക്‌ 
പുറമെ കണക്കാക്കേണ്ടതാണ്‌. 


Form ‘A’ 
[See Rule 4] 
NOTIFICATION 
No. B2-2328/2019. 30th September 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995, the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto. 


SCHEDULE 


District—Kasaragod. 











Taluk—Kasaragod. Village—Kattukukke. 
Re-Sy. Panel 4} none Fair Value 
Sub anchayat ocal Body sf af of the land 
SI. Sy. സി Re-Sy. Re-Sy. Sub Municipality/ Panchayath/ = Ward Classification 7 
N N Division Block No Division 3 EGY GE by use Fixed Per 
O. 2. No. . No Corporation Municipality/ Are 
, Corporation = 
() (2) (3) (4) റ) (൫) 7) (8) (9) (10) (11) 
1 മ ച 335 ക Panchayath Enmakaje st Garden Land 18,000 


with Private 
Road Access 





216 


(2) 


നമ്പര്‍ ബി2-2370/2019. 2020 സെപ്റ്റംബര്‍ 28. 


വിഷയം:--കേരള മുര്രപ്പ്രത നിയമം 1959--സെക്ഷന്‍ 28എ--ഭൂമിയുടെ ന്യായവില നിര്‍ണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നത്‌- സംബന്ധിച്ച്‌. 


സൂചന:--(1) അസാധാരണ ഗസ്റ്റ്‌ വിജ്ഞാപന നമ്പര്‍ 515 (21), തീയതി 6-3-2010. 


(2) ശ്രീമതി വാസന്തി, ൮/0 എന്‍. ഗോപാല എന്നവര്‍ സഹോദരനായ കെ. കമലാക്ഷ (1) എന്നയാളുടെ പേരില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയില്‍ കാസര്‍ഗോഡ്‌ തഹശില്‍ദാരുടെ 14-2-2020-ലെ സിദ-14289/2019 നമ്പര്‍ റിപ്പോര്‍ട്ട്‌. 


കാസര്‍ഗോഡ്‌ സബ്‌ രജിസ്ര്ടാര്‍ ഓഫീസിലെ ഡോക്യുമെന്റ്‌ നമ്പര്‍ 1599//1981-ാ൦ നമ്പര്‍ തീറാധാരപ്രകാരം അപേക്ഷയുടെ 
പരേതനായ സഹോദരന്റെ പേരില്‍ സിദ്ധിച്ച കാസര്‍ഗോഡ്‌ താലൂക്കിലെ കാസര്‍ഗോഡ്‌ വില്ലേജില്‍ ഉള്‍പ്പെട്ട റീ സര്‍വ്വേ നമ്പര്‍ 
212/6 ഫെയര്‍വാല്യു നിശ്ചയിക്കുന്നതിനായി (wla@) aodoam) w/o 


01.-ല്‍പ്പെട്ട 10 സെന്റ്‌ സ്ഥലത്തിന്‌ 


എന്‍. ഗോപാല എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയില്‍ സൂചന (2) പ്രകാരം കാസര്‍ഗോഡ്‌ തഹശില്‍ദാര്‍ റിപ്പോര്‍ട്ട്‌ സമര്‍പ്പിച്ചിട്ടുണ്ട്‌. 


അപേക്ഷാവസ്തു പഴയ എന്‍. എച്ച്‌ റോഡിന്റെ സമീപം മുനിസിപ്പല്‍ റോഡ്‌ സൌകര്ൃത്തോടുകൂടി കാണുന്നു. 
(സര്‍വ്വേ 212/6) ടി വസ്തുവില്‍ പൊളിഞ്ഞു വീഴാറായ ഓടിട്ട ഒരു കെട്ടിടവും ദേഹണ്ഡങ്ങളായി തെങ്ങ്‌, തേക്ക്‌ തുടങ്ങിയ വൃക്ഷ 
ങ്ങളും ഉണ്ട്‌. ടി വസ്തുവിന്‌ ഒരു പ്ലോട്ട്‌ അകലത്തിലായി കാണുന്ന സമാനവസ്തു റീ സര്‍വ്വേ നമ്പര്‍ 211/1-ല്‍ പ്പെട്ട വസ്തു 
വിന്റെ ഫെയര്‍വാല്യു ₹ 3,60,000/ ആര്‍ ആണ്‌. ടി വസ്തുവിന്റെ ക്ലാസിഫിക്കേഷന്‍ റസിഡന്‍ഷ്യല്‍ പ്ലോട്ട്‌ വിത്ത്‌ എന്‍. എച്ച്‌, 
പിഡബ്ല്യുഡി റോഡ്‌ ആക്സസ്‌ ആണ്‌. നിലവില്‍ ടി അപേക്ഷാ വസ്തുവിനും സമാനവസ്തുവിനും എന്‍. എച്ച്‌/പിഡബ്ല്്യുഡി 
റോഡ്‌ സാമീപ്യം ഇല്ലാത്തതാണ്‌. അപേക്ഷാ വസ്തുവും നാഷണല്‍ ഹൈവേയോട്‌ ചേര്‍ന്ന്‌ സ്ഥിതി ചെയ്യുന്നതിനാല്‍ സമാന 
വസ്തുവിന്റെ വിലയായ ഭ്‌ ട3,60,000/ ആറിന്‌ കണക്കാക്കി വര്‍ദ്ധനവ്‌ 200 ഉള്‍പ്പെടെ ഴ്‌ 720,000 ആയി ന്യായവില നിശ്ചയിക്കാ 


വുന്നതാണ്‌. 


മേല്‍ സാഹചര്യത്തില്‍ കാസര്‍ഗോഡ്‌ താലൂക്ക്‌, കാസര്‍ഗോഡ്‌ വില്ലേജ്‌ റീ സര്‍വ്വേ നമ്പര്‍ 212/6 2 -ല്‍പ്പെട്ട ഭൂമിക്ക്‌ 
ആറൊന്നിന്‌ F 3,60,000 (മുന്ന്‌ ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രം), (പി) നമ്പര്‍ 47/2020/റ്റിഡി. തീയതി 31-3-2020 എന്ന 
സര്‍ക്കാര്‍ ഉത്തരവ്‌ പ്രകാരം 200% വര്‍ദ്ധനവ്‌ ഉള്‍പ്പെടുന്ന ZT 7,20,000 (ഏഴ്‌ ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം) നിരക്കില്‍ 
ന്യായവില നിശ്ചയിച്ച്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 
Form ‘A’ 
[See Rule 4] 


NOTIFICATION 
No. B2-2370/2019. 28th September 2020. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995; the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto. 


SCHEDULE 


District—Kasaragod. 


Taluk—Kasaragod. 














Re-Sy. — toh Name of Fair Value 
Sub anchayat, Local Body നന്ന്‌ of the land 
SI. Division Re-Sy.  Re-Sy. 7) Municipality/ Panchayath/ | Ward ത Fixed Per 
No. No. No. Block 4/0. No Corporation Municipality/ റ്‌ Ape 
| Corporation = 
(1) (2) (3) (4) (5) (6) (7) (8) (9) (10) (11) 
1 “ “ “ 212 6 Municipality Kasaragod Residential plot 3,60,000 
with NH/PWD 
road access 
Revenue Divisional Office, (Sd.) 


Kasaragod. 


Gaz. No. 51/2020/DTP/CLR (Fair Value-Supplement). 


217 


Revenue Divisional Officer. 


